© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








we 7: i 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 














തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4. 7 
Vol. X Thiruvananthapuram, 4th Kumbham_ 1196 No. 
Tuesda 1942 മാഘം 27 
y 27th Magha 1942 
PART 111 
Forest Department 
സരത്ത്‌ വയനാട ഡിവിഷന്‍, കല്‍പ്പറ്റ 1. 1977 കല്ലൂവയല്‍ തോട്ടത്തില്‍ നിന്നും ശേഖരിച്ചവയില്‍ 





പുനര്‍ലേലത്തിനു വെയ്ക്കുന്ന ലോട്ടുകള്‍ 





ഇ-ലേല പരസ്യം 
തേക്ക്‌ തോട്ടങ്ങള്‍ 1977 കല്ലുവയല്‍ (ബിറ്റ്‌ 1 & 2)- 








നമ്പര്‍ enii-8788/2020, 2021 ജനുവരി 20. ഴു 
/ 3 പുല്‍പ്പള്ളി ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ 
സൌത്ത്‌ വയനാട്‌ ഡിവിഷന്റെ പരിധിയില്‍ ചെതലത്ത്‌ ഡംപിഠഗ്‌ ഡിപ്പോകള്‍--കല്ലുവയല്‍ (1982 തേക്ക്‌ തോട്ടം) 
ഫോറഠറസ്റ്റ റെയിഞ്ചിലെ പുല്‍പ്പള്ളി ഫോറസ്റ്റ്‌ സ്റ്റേഷനില്‍പെട്ട ഇനങ്ങള്‍ അളവ്‌ 
1978 കല്ലുവയല്‍ തേക്ക്‌ തോട്ടത്തിലെ ഫൈനല്‍ തിന്നിംഗ്‌ 
6D x 3: 
തേക്ക്‌ തടികള്‍ 3.177 M 


LAALGO] നടത്തി ശേഖരിച്ച തടി, കഴ, ബില്ലറ്റ്‌, വിറക്‌ (TG C-IV & SL C-IV) 


എന്നിവയുടെ പുതിയ ലോട്ടുകളും 1977 SAYADG തേക്ക്‌ 1) 1) 
തോട്ടത്തിലെ (11, 1811) ഫൈനല്‍ തിന്നിംഗ്‌ പ്രവൃത്തി തേക്കു ബില്ലറ്റ 0.5 MT 

നടത്തി ശേഖരിച്ചു തടി, കഴ, ബില്ലറ്റ്‌, വിറക്‌ എന്നിവയുടെ ആദ്യ ലേല തീയതിയും സമയവും 25-2-2021, ഉച്ചയ്ക്ക്‌ 
1.30 മൂതല്‍ 3.30 വരെ. 





Nobid ആയ ലോട്ടുകളും 1959 കുറിച്ചിപ്പറ്റ ഫൈനല്‍ ഫെല്ലിംഗ്‌ 


നടത്തി ശേഖരിക്കാനുദ്ദേശിക്കുന്ന തടി, കഴ, ബില്ലറ്റ്‌, വിറക്‌ കല്ലുവയല്‍ ഡംപിംഗ്‌ ഡിപ്പോയില്‍ 25-2-2021-90 തീയതി 
എന്നിവയും താഴെപ്പറയുന്ന തീയതികളില്‍ ലേലം/പുനര്‍ ലേലം നടത്തുന്ന ഇ-ഓക്ഷനില്‍ Nobid ആയി വരുന്ന ലോട്ടുകള്‍ 
താഴെ പറയുന്ന തീയതികളിലും സമയത്തും 


ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. a ഴ്‌ 
പുനര്‍ ലേലം ചെയ്ത്‌ വില്‍പ്പന നടത്തുന്നതാണ്‌. 


14510 കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത 2021 മാര്‍ച്ച്‌ 23—130 മുതല്‍ 3.30 വരെ. 


വ്യക്തികള്‍ക്ക്‌ / സ്ഥാപനങ്ങള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവു 
ര. 2021 ഏപ്രില്‍ 28—1.30 മുതല്‍ 3.30 വരെ. 

ന്നതാണ്‌. വിശദ വിവരത്തിനായി www.mstcecomerce.com 

എന്ന വെബ്സ്റ്്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 0471-2326686 എന്ന 2021 മേയ്‌ 17—1.30 മുതല്‍ 3.30 വരെ. 


നമ്പരിലും ബന്ധപ്പെടാവുന്നതാണ്‌. 2021 ജൂണ്‍ 17—1.30 മൂതല്‍ 3.30 വരെ. 


Gaz. No. 7/2021/DTP (Forest). 


277 


114 KERALA GAZETTE 


[Parr II 





11. 1978 കല്ലൂുവയല്‍ തോട്ടത്തില്‍ നിന്നും 
പുതിയ ലോട്ടുകള്‍ 


ശേഖരിച്ച 








തേക്ക്‌ തോട്ടങ്ങള്‍ 1978 കല്ലുവയല്‍-- പുല്‍പ്പള്ളി 
ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍. 


ഡംപിംഗ്‌ ഡിപ്പോ--കല്ലുവയല്‍-[. 





ഇനങ്ങള്‍ അളവ്‌ 





തേക്ക്‌ തടികള്‍ (TG C-IV & SLC-IV) 61593 M? 


രണ്ടാം തരം തേക്ക്‌ കഴകള്‍ (ID 798 എണ്ണം 
മുന്നാം തരം തേക്ക്‌ കഴകള്‍ 011) 1017 എണ്ണം 
IV, V തരം തേക്ക്‌ കഴകള്‍ 848 എണ്ണം 
തേക്ക്‌ ബില്ലറ്റ്‌ 8 MT 
തേക്ക്‌ വിറക്‌ 9 MT 





ആദ്യലേല തീയതിയും സമയവും 10-2-2021, 1.30 മൂതല്‍ 
3.30 വരെ. 


കല്ലുവയല്‍ ഡംപിംഗ്‌ ഡിപ്പോയില്‍ 10-2-2021-00 തീയതി 
നടത്തുന്ന ഇ-ഓക്ഷനില്‍ ലേലത്തിന്‌ വെക്കാത്ത ലോട്ടുകള്‍/ 
Nobid ആയി വരുന്ന ലോട്ടുകള്‍ താഴെ പറയുന്ന 
തീയതികളില്‍ പുനര്‍ ലേലം വില്‍പ്പന 
നടത്തുന്നതാണ്‌. 


ചെയ്ത്‌ 


2021 മാര്‍ച്ച്‌ 5—130 മുതല്‍ 3.30 വരെ. 
2021 ഏപ്രില്‍ 8—1.30 മുതല്‍ 3.30 വരെ. 
2021 മേയ്‌ 4—1.30 മൂതല്‍ 3.30 വരെ. 
2021 ജൂണ്‍ 8—1.30 മുതല്‍ 3.30 വരെ. 


111. 1959 കുറിച്ചിപ്പറ്റ തോട്ടത്തില്‍ നിന്നും 
പുതിയ ലോട്ടുകള്‍ 


ശേഖരിച്ച 








തേക്ക്‌ തോട്ടങ്ങള്‍ 1959 കുറിച്ചിപ്പറ്റ ബിറ്റ്‌ 1, ഫേസ്‌-1- 
പുല്‍പ്പള്ളി ഫോറസ്റ്റ്‌ സ്‌റ്റേഷന്‍. 


ഡംപിംഗ്‌ ഡിപ്പോ--ഭൂദാനം 





ഇനങ്ങള്‍ അളവ്‌ 





തേക്ക്‌ തടികള്‍ (TG C-IV & SLC-IV) 160 M? 


രണ്ടാം തരം തേക്ക്‌ കഴകള്‍ (ID 300 എണ്ണം 
മുന്നാം തരം തേക്ക്‌ കഴകള്‍ (II) 300 എണ്ണം 
IV, V തരം തേക്ക്‌ കഴകള്‍ 150 എണ്ണം 
തേക്ക്‌ ബില്ലറ്റ്‌ 180 MT 
തേക്ക്‌ വിറക്‌ 120 MT 





ആദ്യലേല തീയതിയും സമയവും 28-5-2021, 1.30 മുതല്‍ 
3.30 വരെ. 


ഭൂദാനം ഡംപിംഗ്‌ ഡിപ്പോയില്‍ 2021 മേയ്‌ 28-00 തീയതി 
നടത്തുന്ന ഇ-ഓക്ഷനില്‍ ലേലത്തിന്‌ വെക്കാത്ത ലോട്ടുകള്‍/ 
Nobid ആയി വരുന്ന ലോട്ടുകള്‍ താഴെ പറയുന്ന തീയതികളില്‍ 
പുനര്‍ ലേലം ചെയ്ത്‌ വില്‍പ്പന നടത്തുന്നതാണ്‌. 


2021 ജൂണ്‍ 29, 130 മുതല്‍ 3.30 വരെ. 


ഡഠപിംഗ്‌ ഡിപ്പോകള്‍ സ്ഥിതി ചെയ്യുന്ന സ്ഥലം 





ഭൂദാനം ഡംപിംഗ്‌ ഡിപ്പോ-- പുല്‍പ്പള്ളി-മാനന്ത വാടി 
റോഡില്‍, ഇലക്രടിക്‌ കവല ജംഗ്ഷനില്‍ നിന്നും വലത്‌ 
ഭാഗത്തേക്ക്‌ തിരിഞ്ഞ്‌ 300 മീറ്റര്‍ മാറി പുല്‍പ്പള്ളി ഫോറസ്റ്റ്‌ 
സ്റ്റേഷന്‍ ഓഫീസിന്‌ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. 


കല്ലുവയല്‍ ഡംപിംഗ്‌ ഡിപ്പോ--പുല്‍പ്പള്ളി-മണല്‍വയല്‍ 
റോഡരികില്‍ (1982 തേക്ക്‌ തോട്ടത്തില്‍). 


കല്ലുവയല്‍ IT ഡംപിംഗ്‌ ഡിപ്പോ--പാതിരി റിസര്‍വില്‍ 
മാടാപ്പറമ്പ്‌ ഭാഗത്തെ മണലമ്പത്ത്‌ 1978 കല്ലുവയല്‍ തേക്ക്‌ 
തോട്ടത്തില്‍ നിന്നും 500 മീറ്റര്‍ അകലെ. 


16-9-2014-ലെ വോള്യം HI പാര്‍ട്ട്‌ 111-3ൊം നമ്പര്‍ കേരള 
സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ 
പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
തിരുവനന്തപുരത്തിന്റെ 21-8-2014-ലെ Pro(4) 29243/13 നമ്പര്‍ 
ഉത്തരവിലെ നിബന്ധനകള്‍ക്കും, 4-11-2014-ലെ വോള്യം 111 
പാര്‍ട്ട്‌ 111-43-ാം നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 


.പസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ (പിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
തിരുവനന്തപുരത്തിന്റെ 17-10-2014-ലെ Pro(4) 29243/13 നമ്പര്‍ 
ഉത്തരവിലെ നിബന്ധനകള്‍ക്കും, 24-2-2015-ലെ വോള്യം IV, 
പാര്‍ട്ട്‌ 111-നമ്പര്‍ 8 കേരള സര്‍ക്കാര്‍ ഗസ്റ്റില്‍ 
.പസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ (പിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (വിജിലന്‍സ്‌ ), 
തിരുവനന്തപുരത്തിന്റെ 3-2-2015-ലെ Pro(4) 29243/13-90 


നമ്പര്‍ ഉത്തരവിലെ നിബന്ധനകള്‍ക്കും, 6-10-2015-ലെ 
വോളും TV പാര്‍ട്ട്‌ 111-39-ാം നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
്പസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (വിജിലന്‍സ്‌,, തിരുവനന്തപുരത്തിന്റെ 


LAGOA നിബന്ധനകള്‍ക്കും, 1-11-2016 ലെ വോള്യം 
പാര്‍ട്ട്‌ 111, 43-00 നമ്പര്‍ സര്‍ക്കാര്‍ ഗസറ്റില്‍ 
്രസിദ്ധീകരിച്ചിട്ടുള്ള, അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (എഫ്‌ .എല്‍.ആര്‍.) 
തിരുവനന്തപുരത്തിന്റെ 26-9-2016 ലെ Pro(4) 26243/13 


നമ്പര്‍ ഉത്തരവിലെ നിബന്ധനകള്‍ക്കും വിധേയമായാണ്‌ 
ഇ-ഓക്ഷന്‍ നടക്കുക. 


നിബന്ധനകള്‍ 


1. മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ 
ഏതെങ്കിലും ഇനം/ അളവ്‌ വില്‍ക്കാതിരിക്കുന്നതിനും 
പുതുതായി ഉള്‍പ്പെടുത്തുന്നതിനുമുള്ള അധികാരം 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, സത്ത്‌ 
വയനാടില്‍ നിക്ഷിപ്തമായിരിക്കും. 


2. ടി ഡിപ്പോയില്‍ ലേലം ചെയ്യുന്ന തേക്ക്‌ കഴകള്‍ / 
ബില്ലറ്റ്‌ /വിറക്‌ എന്നിവയ്ക്ക്‌ ₹ 20,000-0 തേക്ക്‌ 
തടികള്‍ക്ക്‌ F 50,000-0 നിരത്രദവൃം ലേല 
ദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകുന്നേരം 
5 മണിക്കു മുമ്പായി അടച്ചിരിക്കണം. 


3. നിരത്ദ്രവൃം സൌത്ത്‌ വയനാട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറുടെ പേരില്‍ കേരള സര്‍ക്കാരിന്റെ 
ഇ-ര്രഷറി സംവിധാനത്തിലൂടെയോ ഏതെങ്കിലും 
നാഷണലൈസ്ഡ്‌ ബാങ്കിന്‍െറ കല്‍പ്പറ്റ ര്രാഞ്ചില്‍ 
മാറാവുന്ന ഡി.ഡി. മുഖേനയോ ഒടുക്കാവുന്നതാണ്‌. 


4. ലേലത്തില്‍ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്‌ ട്രേഷന്‍ 
നമ്പര്‍, ലേല നമ്പര്‍, ലേല തീയതി എന്നിവ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. 


278 


16th Fes. 2021] 


FOREST DEPARTMENT 


115 





5. രജിസ്റ്റര്‍ ചെയ്ത്‌ നിരത്രദരവൃം മുന്‍കൂര്‍ അടച്ച്‌ സൌത്ത്‌ 


വയനാട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറെ 
അറിയിക്കുന്ന (കമ[പകാരം മാതമേ 


ഇ-ഓക്ഷനില്‍ 


ലേലക്കാരനു 
ലോട്ടുകളുടെ പങ്കെടുക്കാന്‍ 


സാധിക്കുകയുള്ളു. 


വിജയിയായ ലേലക്കാരന്‍ ലേല വിലയുടെ 35% തുക 
ലേല സ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 7 (ഏഴ്‌) 
(്രവര്‍ത്തി ദിവസങ്ങള്‍ക്കകം അടയ്ക്കേണ്ടതാണ്‌. 
കൂടാതെ നിലവിലുള്ള ജി. എസ്‌. ടി. വന വികസന 
നികുതി, ആദായ നികുതി എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതാണ്‌. 


ടി സര്‍ക്കാരിന്റെ 
സംവിധാനത്തിലൂടെ അടയ്ക്കേണ്ടതാണ്‌. ഇ-ഓക്ഷന്‍ 
നിബന്ധനകളില്‍ അഡിഷണല്‍ (പിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
മറ്റ്‌ 


തുക കേരള ഇ-(ടരഷറി 


തിരുവനന്തപുരമോ വനം വകുപ്പിലെ 
അധികാരികളോ എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ 
വരുത്തുന്നപക്ഷം ആയത്‌ ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതും, ടി വിവരം ലേലത്തിന്‌ മുമ്പ്‌ 


പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച വിശദ വിവരങ്ങള്‍ക്ക്‌ താഴെ 
കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ /ഇ-മെയില്‍ ഫോണ്‍ 
നമ്പര്‍ എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


എം. എസ്‌. ടി. സി. ലിമിറ്റഡ്‌ തിരുവനന്തപുരം 
www.mstcecomerce.com, 0471-2326686, 0471-2529137. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, സൌത്ത്‌ വയനാട്‌ 
ഡിവിഷന്‍, കല്‍പ്പറ്റ പി. ഒ., വയനാട്‌ ജില്ല, കേരളം, 
പിന്‍ -673 121—dfoswd@gmail.com, dfo-wynds. for @ 
kerala.gov.in, 04936 203428. 


റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, ചെതലത്ത്‌ റെയിഞ്ച്‌, 
പുല്‍പ്പള്ളി പി. ഒ., വയനാട്‌ ജില്ല, കേരളം, പിന്‍-673 579— 
rochedleth @ gmail.com, 04936-243700, 08547-602737. 


(പ്പ) 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
സൌത്ത്‌ വയനാട്‌ ഡിവിഷന്‍, ഓഫീസര്‍ 


കല്‍പ്പറ്റ. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


കണ്ണുര്‍ ഡിവിഷന്‍ 
ണ 
ഇ-ലേല പരസ്യം 
() 
നമ്പര്‍ കെ.എന്‍.7317/2019. 2021 ജനുവരി 18. 


കണ്ണൂര്‍ ഡിവിഷനിലെ കണ്ണവം റെയിഞ്ചിലെ കണ്ണവം 
& സോഫ്റ്റ്‌ 
തോട്ടത്തില്‍ (14.346 ഹെക്ടര്‍) നില്‍ക്കുന്നതും മാര്‍ക്ക്‌ 
ചെയ്തിട്ടുള്ളതുമായ 476 പലജാതി മൃദു മരങ്ങള്‍ മുറിച്ചു 


സെക്ഷനില്‍ 1959 തേക്ക്‌ വുഡ്‌ 


ശേഖരിച്ച്‌ നീക്കം ചെയ്ത്‌ കൊണ്ടുപോകുന്നതിനുള്ള 
അവകാശം 22-2-2021-ന്‌ എം. എസ്‌. ടി. സി. മുഖേന 
ഇ-ഓക്ഷന്‍ ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാല്‍ അന്നേ ദിവസം ലേലം നടക്കാതെ വന്നാല്‍ 


279 


4-3-2021-നും അന്നേ ദിവസവും ലേലം നടക്കാതെ വന്നാല്‍ 
16 -3-2021-നും നടത്തുന്നതാണ്‌. MSTC കമ്പനിയില്‍ 
ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ 
പങ്കെടുക്കാവുന്നതാണ്‌. 
Wwww.mnstcecommerce.com എന്ന വെബ്സ്റ്റ്റ്‌ സന്ദര്‍ശിക്കുക. 
കൂടാതെ 0497-2704808 എന്ന നമ്പരില്‍ ബന്ധപ്പെടുക. 


വിശദ വിവരത്തിനായി 


ലോട്ട്‌ നമ്പര്‍. 


മരങ്ങള്‍ നില്‍ക്കുന്ന സ്ഥലം--1959 തേക്ക്‌ & സോഫ്റ്റ്‌ 
വുഡ്‌ തോട്ടം. 


മരങ്ങളുടെ എണ്ണം--476. 
ഇനം--പലജാതി മൃദുമരങ്ങള്‍. 

തടിയുടെ അളവ്‌ (ഉദ്ദേശം)--274.113 M?. 
വിറകിന്റെ അളവ്‌ (ഉദ്ദേശം)---254.083 4405. 
തടിയുടെ മതിപ്പ്‌ വില 13,88,383. 
വിറകിന്റെ മതിപ്പ്‌ വില 2,42,578. 
ആകെ വില 16,30,961. 
നിരതദ്രവ്യം 10,000. 


ഇ-ലേല പരസ്യം വെബ്സൈറ്റില്‍ ലഭൃ മാകുന്ന 
തീയതിയും AMAWANo—10-2-2021 രാവിലെ 11 മണി. 


ഇ-ലേലം കൊള്ളുന്നതിനുള്ള തീയതിയും സമയവും 
22-2-2021 രാവിലെ 2 മണി മുതല്‍ 3 മണിവരെ. 


22-2-2021-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം 
നടക്കുന്ന തീയതിയും MAWANo—4-3-2021 ഉച്ചയ്ക്ക്‌ 2 മണി 
മുതല്‍ 3 മണിവരെ. 


4-3-2021-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം 
നടക്കുന്ന തീയതിയും സമയവും--16-3-2021 രാവിലെ 11 മണി 
മുതല്‍ 3 മണിവരെ. 


കരാര്‍ കാലാവധി-ലേല സ്ഥിരീകരണം അറിയിക്കുന്ന 
തീയതി മുതല്‍ 45 ദിവസം വരെ. 


അഡീഷണല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ 
(സംരക്ഷണം) തിരുവനന്തപുരത്തിന്റെ 11-12-2012-ലെ 
പ്രൊ. (൭)-26274/12-ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ 
ലേല വൃവസ്ഥകള്‍ക്കും നില്‍പ്പുമരങ്ങളുടെ വില്‍പ്പന 
സംബന്ധിച്ച്‌ നിലവിലുള്ള മറ്റ്‌ വൃവസ്ഥകള്‍ക്കും കൂടാതെ 
താഴെ പറയുന്ന നിബന്ധനകള്‍ക്കും വിധേയമായിട്ടായിരിക്കും 
ലേലം. ലേലത്തില്‍ പങ്കെടുക്കാന്‍ ആഗ്രഹിക്കുന്ന വൃക്തികള്‍ 
ലേല ദിവസത്തിന്റെ തൊട്ടു തലേ ദിവസം വൈകിട്ട്‌ 5 മണിക്ക്‌ 
മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം. ഈ തുക ഓണ്‍ലൈന്‍ 
മുഖേനയോ, ഡി. ഡി. മുഖേനയോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍, കണ്ണൂരിന്റെ പേരില്‍ അടയ്ക്കാവുന്നതാണ്‌. 
ലേലത്തില്‍ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷന്‍ നമ്പര്‍ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. 
രജിസ്റ്റര്‍ ചെയ്ത്‌ നിരത്രദവൃം മുന്‍കൂര്‍ അടയ്ക്കുന്ന 
ലേലക്കാരന്‌ മാധ്രതമേ ഇ-ഓക്ഷനില്‍ പങ്കെടുക്കുവാന്‍ 
സാധിക്കുകയുള്ളു. 


ലേലത്തില്‍ പങ്കെടുക്കാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ലേലത്തിന്‌ 
മുമ്പായി മരങ്ങള്‍ പരിശോധിച്ച്‌ ബോദ്ധ്യപ്പെടേണ്ടതും 
അവ സംബന്ധിച്ച്‌ യാതൊരു പരാതികളും ലേലത്തിനുശേഷം 
പരിഗണിക്കുന്നതല്ല. 


116 


KERALA GAZETTE 


[Parr II 





വിജയിക്കുന്ന ലേലക്കാരന്‍ ലേല സ്ഥിരീകരണ കത്ത്‌ 
ലഭിച്ച്‌ 7 ദിവസത്തിനകം ലേലവിലയുടെ 35% തുക 
ഒടുക്കേണ്ടതാണ്‌. ഈ തുക കേരള സര്‍ക്കാരിന്റെ ഇ-ര്രഷറി 
സംവിധാനം മുഖേന അടയ്ക്കാവുന്നതാണ്‌. ടി തുക 
ഒടുക്കുന്നതിന്‌ വീഴ്ച വരുത്തിയാല്‍ ടിയാന്‍ ഒടുൂക്കിയിട്ടുള്ള 
നിരത്രദവൃയം സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടിയാന്റെ 


നഷ്ടോത്തരവാദിത്വത്തില്‍ പൂനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. 


ലേലം കൊണ്ട ആള്‍ക്ക്‌ 
എസ്യൂമറേറ്റ്‌ ചെയ്ത നിര്‍ത്തിയിരിക്കുന്ന മരങ്ങള്‍ക്കുമാത്രം 


മരങ്ങള്‍ക്ക്‌ 


LAM OO സ്ഥലത്ത്‌ 


അവകാശമുള്ളതും മറ്റ്‌ അവകാശം 


ഇല്ലാത്തതുമാകുന്നു. 


വിജയിയായ ലേലക്കാരന്‍ നിലവിലുള്ള നിരക്കില്‍ 
ചരക്കുസേവന നികുതി, വനവികസന നികുതി, വരുമാന 
നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ്‌. ലേലം സ്ഥിരപ്പെടുത്തി 
അറിയിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ബാക്കി 
തുകയുടെ മൂന്നില്‍ ഒന്നും 5% 
വന വികസന നികുതിയും, നിലവിലുള്ള നിരക്കില്‍ ചരക്കു 


മൊത്തം തുകയുടെ 
സേവന MAO, വരുമാന നികൂതി എന്നിവകളും ഒടുക്കി 
മൊത്തം ലേലത്തുകയുടെ 10% സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 
വച്ച്‌ ₹ 200-ന്റെ മുദ്രപ്പരതത്തില്‍ ഉടമ്പടി വെക്കേണ്ടതുമാണ്‌. 
15 ദിവസത്തിനുള്ളില്‍ ടി തുകകള്‍ ഒടുക്കാതിരുന്നാല്‍ 12% 
പലിശയോടുകൂടി തുകകള്‍ ഒടുക്കുന്നതിന്‌ 15 ദിവസത്തെ 
സമയവും, 24% പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും 
യുക്തം പോലെ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ 
അനൂവദിക്കാവുന്നതാണ്‌. ഈ കാലാവധിക്കുള്ളിലൂം തുക 
ഒടുക്കാതെ വന്നാല്‍ കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 24% 
നിരക്കില്‍ 15 ദിവസത്തേക്കും വീണ്ടും 48% പലിശ നിരക്കില്‍ 
അഡീഷണല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 
അവര്‍കളുടെ യുക്തം പോലെ 15 ദിവസത്തേക്കും സമയം 
അനുവദിക്കാവുന്നതാണ്‌. എന്നാല്‍ മുകളില്‍ പറഞ്ഞ സമയ 
പരിധികളെല്ലാം കരാര്‍ കാലാവധിക്കുള്ളിലായിരിക്കും. 


പലിശ 


ബാക്കിയുള്ള മൂന്നില്‍ രണ്ട്‌ ലേലത്തുക രണ്ട്‌ തുല്യ 
ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്‌. ആദ്യ ഗഡു കരാര്‍ തീയതി 
മൂതല്‍ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാര്‍ തീയതി 
മൂതല്‍ ഒരു മാസത്തിനകമോ കരാര്‍ കാലാവധിക്കകമോ 
ഏതാണോ ആദ്യം ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്‌. 
ടി കാലാവധിക്കുള്ളില്‍ പണം ഒടുക്കാന്‍ കഴിയാതെ വന്നാല്‍ 
12% പലിശ നിരക്കില്‍ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 


ഓഫീസര്‍ക്ക്‌ 15 ദിവസത്തേക്കും, 24% പലിശ നിരക്കില്‍ 
കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍, ചീഫ്‌ ഫോറസ്റ്റ്‌ 


കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 30 ദിവസത്തേക്കും, 
വീണ്ടും 30 48% 
അഡീഷണല്‍ പ്രിന്‍സിപ്പാല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ 
(സംരക്ഷണം), അവര്‍കളുടെ യുക്തം പോലെയും കാലാവധി 
നീട്ടിക്കൊടുക്കാവുന്നതാണ്‌. എന്നാല്‍ നീട്ടിക്കൊടുക്കൂന്ന 
കാലാവധികളെല്ലാം തന്നെ കരാര്‍ കാലാവധിക്കുള്ളിലായിരിക്കും. 


ദിവസത്തേക്ക്‌ പലിശ നിരക്കില്‍ 


കരാര്‍ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി 
തീയതി മുതല്‍ 45 ദിവസമാണ്‌. 


അറിയിക്കുന്ന 


ടി കാലാവധിക്കുള്ളില്‍ മുറിച്ച്‌ നീക്കം ചെയ്യാത്ത മരങ്ങള്‍ 
കണ്ടുകെട്ടി സര്‍ക്കാരിലേക്ക്‌ മുതല്‍കൂട്ടുന്നതും കരാറുകാരന്‍ 
ആയതില്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. 


280 


കരാറുകാരന്‍ ചെയ്തു തീര്‍ക്കാനുള്ള ജോലികള്‍ വകുപ്പ്‌ 
ചെയ്യിക്കുന്നതും ആയതില്‍ വച്ചുണ്ടാകുന്ന മുഴുവന്‍ 
ചെലവുകളും കരാറുകാരനില്‍ നിന്ന്‌ ഈടാക്കുന്നതു 


മായിരിക്കും. 


മുറിച്ചുമാറ്റിയ മരങ്ങള്‍ സ്ഥലത്ത്‌ നിന്നും നീക്കം 
ചെയ്യുന്നതിനുള്ള ലൈസന്‍സ്‌ നല്‍കുന്നത്‌, ലേലത്തുകയും 
നികുതികളും പൂര്‍ണ്ണമായും അടച്ചതിനുശേഷം മാത്രമായിരിക്കും. 
നിലവിലുള്ള നിയമങ്ങളും ബാധകമായിരിക്കും. മുറിച്ച മരങ്ങള്‍ 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യുന്നതിന്‌ വനം വകുപ്പില്‍നിന്ന്‌ 
പാസ്സ്‌ കരാറുകാരന്‍ ലഭ്യമാക്കേണ്ടതാണ്‌. ലേലക്കാരന്‍ 
കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും ലേല സ്ഥലത്ത്‌ 
ഉണ്ടായിരിക്കേണ്ടതാണ്‌. യാതൊരു കാരണവശാലും സ്ഥാവര 
ജംഗമ വസ്തുക്കള്‍ക്കോ, മറ്റ്‌ മരങ്ങള്‍ക്കോ നാശനഷ്ടങ്ങള്‍ 
വരുത്താന്‍ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന്‌ 
കരാറുകാരന്‍ ഉത്തരവാദി ആകുന്നതാണ്‌. മരങ്ങള്‍ നില്‍ക്കുന്ന 
സ്ഥലത്തിന്റെ 0.4 കി. മീറ്റര്‍ ചുറ്റളവില്‍ സംഭവിക്കുന്ന എല്ലാവിധ 
കുറ്റകൃതൃങ്ങള്‍ക്കും കരാറുകാരന്‍ ഉത്തരവാദിയാകുന്നതാണ്‌. 
കുറ്റക്ൃ തൃ ങ്ങള്‍ (്ശദ്ധയില്‍പ്പെട്ടാല്‍ വിവരം വനം വകുപ്പ്‌ 
ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്‌. ഇതില്‍ alg aI 
വരുത്തിയാല്‍ കരാര്‍ റദ്ദാക്കപ്പെടുന്നതാണ്‌. കരാറുകാരന്റെ 
സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം തിരിച്ചു നല്‍കുന്നതാണ്‌. 
എന്നാല്‍ സര്‍ക്കാരിലേക്ക്‌ ബാദ്ധൃതകള്‍ വല്ലതുമുണ്ടെങ്കില്‍ 
സെക്യൂരിറ്റി തുകയില്‍ നിന്നും ഈടാക്കുന്നതാണ്‌. മരങ്ങള്‍ 
മുറിച്ച്‌ നീക്കം ചെയ്യുന്നതിനിടയില്‍ സര്‍ക്കാരിനോ, സ്വകാര്യ 
വൃക്തികള്‍ക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്‍ക്കും 
കരാറുകാരന്റെ ജോലിക്കാര്‍, പൊതുജനങ്ങള്‍ എന്നിവര്‍ക്ക്‌ 
സംഭവിക്കുന്ന അപകടമരണം എന്നിവയ്ക്കും കരാറുകാരന്‍ 
മാധ്രം ഉത്തരവാദി ആയിരിക്കൂന്നതുമാണ്‌. 


നികുതി നിരക്കുകളിലും മറ്റ്‌ സര്‍ക്കാര്‍ ഫീസുകളിലും 
കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ വരുത്തുന്ന വര്‍ദ്ധനവിന്‌ 
അനുസരിച്ച്‌ തുക ഒടുക്കാന്‍ കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ എം. എസ്‌. റ്റി. സി. പുറപ്പെടു 
വിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ടി 
ലേലത്തിന്‌ ബാധകമായിരിക്കും. 


ഇ-ഓക്ഷന്‍ നിബന്ധനകളില്‍ അഡീ. പ്രിന്‍സിപ്പല്‍ ചീഫ്‌ 


(എഫ്‌. എല്‍. & ആര്‍.) 
തിരുവനന്തപുരം ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ 


ഫോറസ്റ്റ്‌ കണ്ടസര്‍വേറ്റര്‍ 


വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിന്‌ ബാധകമായിരി 
ക്കുന്നതും ടി വിവരം ലേലത്തിന്‌ മുമ്പ്‌ പങ്കെടുക്കുന്നവരെ 
അറിയിക്കുന്നതുമാണ്‌. മറ്റൊരു അറിയിപ്പ്‌ കൂടാതെ ലേലം റദ്ദ്‌ 
ചെയ്യുന്നതിനുള്ള അധികാരം കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ഇ- ഓക്ഷന്‍ സംബന്ധിച്ച വിശദ വിവരങ്ങള്‍ക്ക്‌ താഴെ 
കൊടുത്തിരിക്കുന്ന മേല്‍ വിലാസങ്ങളില്‍ ഇ-മെയില്‍ / 
ഫോണ്‍ നമ്പര്‍ എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


ഇ-മെയില്‍: dfo-knr.for@kerala.gov.in, 


dfoknr@ gmail.com 
ഫോണ്‍ ഡിവിഷന്‍ ഓഫീസ്‌ : 0497-2704808 


കണ്ണുവം റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌: 0490-2300971. 


16th Fes. 2021] 


FOREST DEPARTMENT 


117 





(2) 


നമ്പര്‍ കെ.എന്‍. 6951/2020. 2021 ജനുവരി 18. 


കണ്ണൂര്‍ ഡിവിഷനിലെ കണ്ണവം റെയിഞ്ചിലെ കണ്ണവം 
സെക്ഷനില്‍ 1958 തേക്ക്‌ & സോഫ്റ്റ്‌ വുഡ്‌ 
തോട്ടത്തില്‍ (9.105 ഹെക്ടര്‍) നില്‍ക്കുന്നതും മാര്‍ക്ക്‌ 
ചെയ്തിട്ടുള്ളതുമായ 433 പലജാതി മൃദു മരങ്ങള്‍ മുറിച്ചു 
ശേഖരിച്ച്‌ നീക്കം ചെയ്ത്‌ കൊണ്ടു പോകുന്നതിനുള്ള 
അവകാശം 16-2-2021-ന്‌ എം. എസ്‌. ടി. സി. മുഖേന 
ഇ-ഓക്ഷന്‍ ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാല്‍ അന്നേ ദിവസം ലേലം നടക്കാതെ വന്നാല്‍ 
26 -2-2021-നും അന്നേ ദിവസവും ലേലം നടക്കാതെ 
വന്നാല്‍ 10-3 -2021-നും നടത്തുന്നതാണ്‌. 4൭10൦-യില്‍ 
ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത പവൃക്തികള്‍ക്ക്‌ 
ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. വിശദ വിവരത്തിനായി 
Www.mstcecommerce.com എന്ന വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. 
കൂടാതെ 0497-2704808 എന്ന നമ്പരില്‍ ബന്ധപ്പെടുക. 


ലോട്ട്‌ നമ്പര്‍. 

മരങ്ങള്‍ നില്‍ക്കുന്ന സ്ഥലം--1958 തേക്ക്‌ & സോഫ്റ്റ്‌ 
വുഡ്‌ തോട്ടം. 

മരങ്ങളുടെ എണ്ണം--433. 

ഇനം൦--പലജാതി മൃദുമരങ്ങള്‍. 

തടിയുടെ അളവ്‌ (ഉദ്ദേശം)--282.511 25. 

വിറകിന്റെ അളവ്‌ (ഉദ്ദേശം)--238.839 4405. 

തടിയുടെ മതിപ്പ്‌ വില 13,69,612. 

വിറകിന്റെ മതിപ്പ്‌ വില 2,44,017. 

ആകെ വില്‌ 16,13,629 

നിരത്ര്രവ്യം--* 10,000. 


ഇ-ലേല പരസ്യം വെബ്സൈറ്റില്‍ ലഭൃമാകുന്ന 
തീയതിയും MAWANo—10-2-2021 രാവിലെ 11 മണി. 


ഇ-ലേലം കൊള്ളുന്നതിനുള്ള തീയതിയും സമയവും 
16-2-2021 ഉച്ചയ്ക്ക്‌ 2 മണി മൂതല്‍ 3 മണിവരെ. 


16-2-2021-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം 
നടക്കുന്ന തീയതിയും സമയവും--26-2-2021 ഉച്ചയ്ക്ക്‌ 2 മണി 
മുതല്‍ 3 മണിവരെ. 


26-2-2021-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം 
നടക്കുന്ന തീയതിയും സമയവും--10-3-2021 രാവിലെ 11 മണി 
മുതല്‍ 3 മണിവരെ. 


കരാര്‍ കാലാവധി-ലേല സ്ഥിരീകരണം അറിയിക്കുന്ന 
തീയതി മുതല്‍ 45 ദിവസം വരെ. 


അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ 
(സംരക്ഷണം) തിരുവനന്തപുരത്തിന്റെ 11-12-2012-ലെ 
പ്രൊ. (5)-26274/12-90 നമ്പരായി പപസിദ്ധീകരിച്ചിട്ടുള്ള 
ഡിപ്പോ ലേല വ്യവസ്ഥകള്‍ക്കും നില്‍പ്പുമരങ്ങളുടെ 
വില്‍പ്പന സംബന്ധിച്ച്‌ നിലവിലുള്ള മറ്റ്‌ വൃവസ്ഥകള്‍ക്കും 
കൂടാതെ താഴെ പറയുന്ന നിബന്ധനകള്‍ക്കും വിധേയ 
മായിട്ടായിരിക്കും ലേലം. ലേലത്തില്‍ പങ്കെടുക്കാന്‍ 
ആഗ്രഹിക്കുന്ന വ്യക്തികള്‍ 15-2-2021 വൈകിട്ട്‌ 5 മണിക്ക്‌ 
മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം. ഈ തുക ഓണ്‍ലൈന്‍ 
മുഖേനയോ, ഡി. ഡി. മുഖേനയോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍, കണ്ണൂരിന്റെ പേരില്‍ അടയ്ക്കാവുന്നതാണ്‌. 


Gaz. No. 7/2021/DTP (Forest). 


281 


ലേലത്തില്‍ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷന്‍ നമ്പര്‍ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. 
രജിസ്റ്റര്‍ ചെയ്ത്‌ നിരത്രദവൃം മുന്‍കൂര്‍ അടയ്ക്കുന്ന 
ലേലക്കാരന്‌ മാധ്രതമേ ഇ-ഓക്ഷനില്‍ പങ്കെടുക്കുവാന്‍ 
സാധിക്കുകയുള്ളു. 


ലേലത്തില്‍ പങ്കെടുക്കാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ലേലത്തിന്‌ 
മുമ്പായി മരങ്ങള്‍ കണ്ട്‌ പരിശോധിച്ച്‌ ബോദ്ധൃപ്പെടേണ്ടതും 
അവ സംബന്ധിച്ച്‌ യാതൊരു പരാതികളും ലേലത്തിനുശേഷം 
പരിഗണിക്കുന്നതല്ല. 


വിജയിക്കുന്ന ലേലക്കാരന്‍ ലേല സ്ഥിരീകരണ കത്ത്‌ 
ലഭിച്ച്‌ 7 ദിവസത്തിനകം ലേലവിലയുടെ 35% തുക 
ഒടുക്കേണ്ടതാണ്‌. ഈ തുക കേരള സര്‍ക്കാരിന്റെ ഇ-്രഷറി 
സംവിധാനം മുഖേന അടയ്ക്കാവുന്നതാണ്‌. ടി തുക 
ഒടുക്കുന്നതിന്‌ വീഴ്ച വരുത്തിയാല്‍ ടിയാന്‍ ഒടുക്കിയിട്ടുള്ള 
നിരത്രദവൃം സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. 


ലേലം കൊണ്ട ആള്‍ക്ക്‌ പ്രസ്തുത സ്ഥലത്ത്‌ 
എന്യൂമറേറ്റ്‌ ചെയ്ത നിര്‍ത്തിയിരിക്കുന്ന മരങ്ങള്‍ക്കുമാത്രം 
അവകാശമുള്ളതും മറ്റ്‌ മരങ്ങള്‍ക്ക്‌ അവകാശം 
ഇല്ലാത്തതുമാകുന്നു. 


വിജയിയായ ലേലക്കാരന്‍ നിലവിലുള്ള നിരക്കില്‍ 
ചരക്കുസേവന നികുതി, വനവികസന നികുതി, വരുമാന 
നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ്‌. ലേലം സ്ഥിരപ്പെടുത്തി 
അറിയിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ബാക്കി 
തുകയുടെ മൂന്നില്‍ ഒന്നും മൊത്തം തുകയുടെ 5% 
വന വികസന നികുതിയും, നിലവിലുള്ള നിരക്കില്‍ ചരക്കു 
സേവന നികൂതി, വരുമാന നികൂതി എന്നിവകളും ഒടുക്കി 
മൊത്തം ലേലത്തുകയുടെ 10% സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 
വച്ച്‌ ₹ 200-ന്റെ മുദ്രപ്പരതത്തില്‍ ഉടമ്പടി വെക്കേണ്ടതുമാണ്‌. 
15 ദിവസത്തിനുള്ളില്‍ ടി തുകകള്‍ ഒടുക്കാതിരുന്നാല്‍ 12% 
പലിശയോടുകൂടി തുകകള്‍ ഒടുക്കുന്നതിന്‌ 15 ദിവസത്തെ 
സമയവും, 24% പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും 
യുക്തം പോലെ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ 
അനുവദിക്കാവുന്നതാണ്‌. ഈ കാലാവധിക്കുള്ളിലും തുക 
ഒടുക്കാതെ വന്നാല്‍ കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 24% പലിശ 
നിരക്കില്‍ 15 ദിവസത്തേക്കും വീണ്ടും 48% പലിശ നിരക്കില്‍ 
അഡീഷണല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 
അവര്‍കളുടെ യുക്തം പോലെ 15 ദിവസത്തേക്കും സമയം 
അനുവദിക്കാവുന്നതാണ്‌. എന്നാല്‍ മുകളില്‍ പറഞ്ഞ സമയ 
പരിധികളെല്ലാം കരാര്‍ കാലാവധിക്കുള്ളിലായിരിക്കും. 


ബാക്കിയുള്ള മൂന്നില്‍ രണ്ട്‌ ലേലത്തുക രണ്ട്‌ തുല്യ 
ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്‌. ആദ്യ ഗഡൂ കരാര്‍ തീയതി 
മൂതല്‍ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാര്‍ തീയതി 
മൂതല്‍ ഒരു മാസത്തിനകമോ കരാര്‍ കാലാവധിക്കകമോ 
ഏതാണോ ആദ്യം ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്‌. 
ടി കാലാവധിക്കുള്ളില്‍ പണം ഒടുക്കാന്‍ കഴിയാതെ വന്നാല്‍ 
12% പലിശ നിരക്കില്‍ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 


ഓഫീസര്‍ക്ക്‌ 15 ദിവസത്തേക്കും, 24% പലിശ നിരക്കില്‍ 
കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍, ചീഫ്‌ ഫോറസ്റ്റ്‌ 


കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 30 ദിവസത്തേക്കും, 
വീണ്ടും 30 ദിവസത്തേക്ക്‌ 48% പലിശ നിരക്കില്‍ 
അഡീഷണല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
അവര്‍കളുടെ യുക്തം പോലെയും കാലാവധി നീട്ടിക്കൊടു 
ക്കാവുന്നതാണ്‌. എന്നാല്‍ നീട്ടിക്കൊടുക്കുന്ന കാലാവധികളെല്ലാം 
തന്നെ കരാര്‍ കാലാവവധിക്കുള്ളിലായിരിക്കും. 


118 


KERALA GAZETTE 


[Parr II 





കരാര്‍ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന 


തീയതി മുതല്‍ 45 ദിവസമാണ്‌. 


ടി കാലാവധിക്കുള്ളില്‍ മുറിച്ച്‌ നീക്കം ചെയ്യാത്ത മരങ്ങള്‍ 
കണ്ടുകെട്ടി സര്‍ക്കാരിലേക്ക്‌ മുതല്‍കൂട്ടുന്നതും കരാറുകാരന്‍ 
ആയതില്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. 
കരാറുകാരന്‍ ചെയ്തു തീര്‍ക്കാനുള്ള ജോലികള്‍ വകുപ്പ്‌ 
ചെയ്യിക്കുന്നതും ആയതില്‍ വച്ചുണ്ടാകൂുന്ന മുഴുവന്‍ 
ചെലവുകളും കരാറുകാരനില്‍ നിന്ന്‌ ഈടാക്കുന്നതു 


മായിരിക്കും. 


മുറിച്ചു മാറ്റിയ മരങ്ങള്‍ സ്ഥലത്ത്‌ നിന്നും നീക്കം 
ചെയ്യുന്നതിനുള്ള ലൈസന്‍സ്‌ നല്‍കുന്നത്‌, ലേലത്തുകയും 
നികുതികളും പൂര്‍ണ്ണമായും അടച്ചതിനുശേഷം മാത്രമായിരിക്കും. 
നിലവിലുള്ള നിയമങ്ങളും ബാധകമായിരിക്കും. മുറിച്ച മരങ്ങള്‍ 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യുന്നതിന്‌ വനം വകുപ്പില്‍നിന്ന്‌ 
പാസ്സ്‌ കരാറുകാരന്‍ ലഭ്യമാക്കേണ്ടതാണ്‌. ലേലക്കാരന്‍ 
കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും ലേല സ്ഥലത്ത്‌ 
ഉണ്ടായിരിക്കേണ്ടതാണ്‌. യാതൊരു കാരണവശാലും സ്ഥാവര 
ജംഗമ വസ്തുക്കള്‍ക്കോ, മറ്റ്‌ മരങ്ങള്‍ക്കോ നാശനഷ്ടങ്ങള്‍ 
വരുത്താന്‍ പാടില്ല, അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന്‌ 
കരാറുകാരന്‍ ഉത്തരവാദി ആകുന്നതാണ്‌. മരങ്ങള്‍ നില്‍ക്കുന്ന 
സ്ഥലത്തിന്റെ 0.4 കി. മീറ്റര്‍ ചുറ്റളവില്‍ സംഭവിക്കുന്ന എല്ലാ 
വിധ കുറ്റകൃത്യങ്ങള്‍ക്കും കരാറുകാരന്‍ ഉത്തരവാദിയാകുന്ന 
താണ്‌. കുറ്റകൃത്യങ്ങള്‍ ശ്രദ്ധയില്‍പ്പെട്ടാല്‍ വിവരം വനം വകുപ്പ്‌ 
ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്‌. ഇതില്‍ വിഴ്ച 
വരുത്തിയാല്‍ കരാര്‍ റദ്ദാക്കപ്പെടുന്നതാണ്‌. കരാറുകാരന്റെ 
സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം തിരിച്ചു നല്‍കുന്നതാണ്‌. 
എന്നാല്‍ സര്‍ക്കാരിലേക്ക്‌ ബാദ്ധ്യതകള്‍ വല്ലതുമുണ്ടെങ്കില്‍ 
സെക്ൃൂരിറ്റി തുകയില്‍ നിന്നും ഈടാക്കുന്നതാണ്‌. മരങ്ങള്‍ 
മുറിച്ച്‌ നീക്കം ചെയ്യുന്നതിനിടയില്‍ സര്‍ക്കാരിനോ, സ്വകാര്യ 
വ്യക്തികള്‍ക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങള്‍ക്കും 
കരാറുകാരന്റെ ജോലിക്കാര്‍, പൊതുജനങ്ങള്‍ എന്നിവര്‍ക്ക്‌ 
സംഭവിക്കുന്ന അപകടമരണം എന്നിവയ്ക്കും കരാറുകാരന്‍ 


മാര്തം ഉത്തരവാദി ആയിരിക്കുന്നതുമാണ്‌. 


നികുതി നിരക്കുകളിലും മറ്റ്‌ സര്‍ക്കാര്‍ ഫീസുകളിലും 
കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ വരുത്തുന്ന വര്‍ദ്ധനവിന്‌ 


അനുസരിച്ച്‌ തുക ഒടുക്കാന്‍ കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ എം. എസ്‌. റ്റി. സി. പുറപ്പെടു 
വിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിമ്രമങ്ങളും ടി 


ലേലത്തിന്‌ ബാധകമായിരിക്കും. 


ഇ-ഓക്ഷന്‍ നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്ടസര്‍വേറ്റര്‍ (എഫ്‌. എല്‍. & ആര്‍.) 
തിരുവനന്തപുരം ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ 
വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിന്‌ ബാധകമായിരി 
ക്കുന്നതും ടി വിവരം ലേലത്തിന്‌ മുമ്പ്‌ പങ്കെടുക്കുന്നവരെ 
അറിയിക്കുന്നതുമാണ്‌. മറ്റൊരു അറിയിപ്പ്‌ കൂടാതെ ലേലം OG 
ചെയ്യുന്നതിനുള്ള അധികാരം കണ്ണൂര്‍ ഡിവിഷണല്‍ consogy 


ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ഇ- ഓക്ഷന്‍ സംബന്ധിച്ച വിശദ വിവരങ്ങള്‍ക്ക്‌ താഴെ 
കൊടുത്തിരിക്കുന്ന മേല്‍ വിലാസങ്ങളില്‍ ഇ-മെയില്‍ / 
ഫോണ്‍ നമ്പര്‍ എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


ഇ-മെയില്‍: dfo-knr.for@kerala.gov.in, 


dfoknr@ gmail.com 
ഫോണ്‍ ഡിവിഷന്‍ ഓഫീസ്‌ : 0497-2704808 


കണ്ണുവം റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌: 0490-2300971. 


(3) 


നമ്പര്‍ കെ-5245/2020. 2021 ജനുവരി 22. 


കണ്ണൂര്‍ ഡിവിഷന്റെ പരിധിയിലുള്ള കൊട്ടിയൂര്‍ 
റെയിഞ്ചിലെ 2014 തേക്ക്‌ 
4th & Sth ക്ലാസ്‌ 
തീയതിയില്‍ ഇ-ലേലം നടത്തുന്നതായിരിക്കും. 


തോട്ടത്തില്‍ നിന്നും ശേഖരിച്ച 


തേക്ക്‌ കഴകള്‍ 24-2-2021-90 
MSTC 
കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ 
ലേലത്തില്‍ പങ്കെടുക്കാവൂന്നതാണ്‌. വിശദവിവരത്തിനായി 
WWw.mstcecommerce.com എന്ന വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. 
കൂടാതെ 8547602635 എന്ന നമ്പരില്‍ ബന്ധപ്പെടുക. (കൊമ്മേരി 
ഡമ്പിംഗ്‌ ഡിപ്പോ, കൊമ്മേരി ആടുവളര്‍ത്തല്‍ കേന്ദ്രത്തില്‍ നിന്നും 
500 മീറ്റര്‍ അകലത്തായി സ്ഥിതി ചെയ്യുന്നു). 24-2-2021-90 
തീയതിയിലെ ലേലത്തില്‍ ബാക്കിവരുന്ന ലോട്ടുകള്‍ 
5-3-2021-90 തീയതിയില്‍ പുനര്‍ലേലം നടത്തുന്നതായിരിക്കും. 
5-3-2021-90 തീയതിയില്‍ ലേലത്തില്‍ ബാക്കിവരുന്ന ലോട്ടുകള്‍ 


22-3-2021-90 തീയതിയില്‍ പുനര്‍ലേലം നടത്തുന്നതായിരിക്കും. 


പട്ടികയില്‍ പറയുന്ന ഉല്‍പ്പന്നങ്ങള്‍ക്കുപുറമേ 
ഇ-ലേലത്തിനുമുന്‍പു വരെ ശേഖരിച്ച്‌ അട്ടിവെക്കുന്ന 


ഉല്‍പ്പന്നങ്ങളും ടി ഇ-ലേലത്തില്‍ ഉള്‍പ്പെടുത്തി വില്‍ക്കുന്ന 








തായിരിക്കും. 
പട്ടിക 
കൊമ്മേരി ഡമ്പിംഗ്‌ ഡിപ്പോ 

ക്രമ ഇനങ്ങള്‍ ലോട്ട്‌ നമ്പര്‍ അളവ്‌ 
നമ്പര്‍ (എണ്ണം? 

1 Sth gos തേക്ക്‌ കഴ 21/2020 50 

2 11 ക്ലാസ്‌ തേക്ക്‌ കഴ 22/2020 50 

3 211 ക്ലാസ്‌ തേക്ക്‌ കഴ 23/2020 50 

4 Sth g008 തേക്ക്‌ കഴ 24/2020 50 

5 Sth gon തേക്ക്‌ കഴ 25/2020 50 

6 211 ക്ലാസ്‌ തേക്ക്‌ കഴ 26/2020 50 

7 Sth gon തേക്ക്‌ കഴ 27/2020 50 

8 Sth gon തേക്ക്‌ കഴ 28/2020 50 

9 11 ക്ലാസ്‌ തേക്ക്‌ കഴ 29/2020 20 
10 4th om തേക്ക്‌ കഴ 30/2020 12 





282 


16th Fes. 2021] 


FOREST DEPARTMENT 119 





16-9-2014-ലെ വാല്യം-111, പാര്‍ട്ട-- 111, 36-00 നമ്പര്‍ കേരള 
സര്‍ക്കാര്‍ ഗസറ്റില്‍ (പസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ 
പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
തിരുവനന്തപുരത്തിന്റെ 21-8-2014-ലെ 1770(4) 29243/13-90 നമ്പര്‍ 
നിബന്ധനകളും 4-11-2014-ലെ വാല്ൃം-111, പാര്‍ട്ട്‌ 111, 43-90 നമ്പര്‍ 
കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണല്‍ 
പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
തിരുവനന്തപുരത്തിന്റെ 17-10-2014-ലെ 1770(4) 29243/13-90 നമ്പര്‍ 
നിബന്ധനകളും 24-2-2015-ലെ കേരള സര്‍ക്കാര്‍ ഗസ്റ്റ്‌ 
വാല്യം IV, പാര്‍ട്ട്‌ TT, 8-00 നമ്പര്‍ പ്രകാരമുള്ള അഡീഷണല്‍ 
പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (വിജിലന്‍സ്‌), 
തിരുവനന്തപുരത്തിന്റെ 3-2-2015-ലെ 110(4) 29243 /13-ാം നമ്പര്‍ 
വിജ്ഞാപനങ്ങള്‍ക്ക്‌ വിധേയമായി ഇ-ലേലം ചെയ്തു 


വില്‍ക്കുന്നതാണ്‌. 


മേല്‍പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ ഏതെങ്കിലും 
ഇനം/ അളവ്‌ വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണൂരില്‍ 
നിക്ഷിപ്തമായിരിക്കും. ടി ഡിപ്പോയില്‍ ലേലം ചെയ്യുന്ന 


കഴകള്‍ക്ക്‌ ₹ 20,000 MoM Bajo ലേല ദിവസത്തിന്റെ തൊട്ടു 
തലേ ദിവസം വൈകുന്നേരം 6 മണിക്കുമുമ്പായി അടച്ചിരിക്കണം. 
ഈ തുക കേരള സര്‍ക്കാരിന്റെ ഇ-ട്രഷറി സംവിധാനത്തിലൂടെയോ 
കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേരില്‍ 
ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍ മാറാവുന്ന വിധത്തില്‍ 
ഡിമാന്റ്‌ ര്ധാഫ്റ്റ്‌ ആയി ലേലത്തിന്റെ തലേദിവസം ഉച്ചയ്ക്ക്‌ 
2 മണിക്ക്‌ മുമ്പായി ഒടുക്കേണ്ടതാണ്‌. ലേലത്തില്‍ 
പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്‌ട്രേഷന്‍ നമ്പര്‍, നിരത്രശ്രവൃം 
അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത്‌ 
നിരത്രദവ്യം മുന്‍കൂര്‍ അടയ്ക്കുന്ന ലേലക്കാരനുമാ്തമേ 
ര്രമ്പര്പകാരമുള്ള ലോട്ടുകളുടെ ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ 
സാധിക്കുകയുള്ളു. 


വിജയിയായ ലേലക്കാരന്‍ ലേല വിലയുടെ 35% തുക ലേല 
സ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 7 (ഏഴ) പ്രവൃത്തിദിവസങ്ങള്‍ക്കകം 
അടയ്ക്കേണ്ടതാണ്‌. പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്ന 
ഉരുപ്പടികള്‍ക്കുള്ള തുക കേരള സര്‍ക്കാരിന്റെ ഇപ്രടഷറി 
സംവിധാനത്തിലൂടെയോ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറുടെ പേരില്‍ സ്റ്റേറ്റ്‌ ബാജ്‌: ഓഫ്‌ ഇന്ത്യ, കണ്ണൂര്‍ ശാഖയില്‍ 
നിന്നും മാറത്തക്കവിധം ഡിമാന്റ്‌ (ഡാഫ്റ്റായോ കണ്ണൂര്‍ ട്രഷറിയില്‍ 
പണമായോ അടയ്ക്കേണ്ടതാണ്‌. ബാങ്കുകള്‍ ഡിമാന്റ്‌ ര്ധാഫ്റ്റ്‌ 
മാറ്റുന്നതിന്‌ ഏതെങ്കിലും കമ്മീഷന്‍ ഈടാക്കുകയാണെങ്കില്‍ 
അത്‌ ലേലക്കാരന്‍ നല്‍കേണ്ടതാണ്‌. 


ലേല നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരം 
എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന്‌ 
മുമ്പ്‌ പങ്കെടൂക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ 
പട്ടികയില്‍ പറഞ്ഞിട്ടുള്ള തേക്ക്‌ തടികളൂടെയും കഴകളുടെയും 
അളവില്‍ മാറ്റം വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം 
OF ചെയ്യുന്നതിനോ ഉള്ള അധികാരം കണ്ണൂര്‍ ഡിവിഷണല്‍ 


ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ലേലം സംബന്ധിച്ചു വിശദവിവരങ്ങള്‍ താഴെ 
കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ /ഇ-മെയില്‍ /ഫോണ്‍ 
നമ്പര്‍ എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. ഡിവിഷണല്‍ 
ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണൂര്‍ ഡിവിഷന്‍, കണ്ണോത്തുംചാല്‍, താണ, 


കണ്ണൂര്‍ ജില്ല, കേരളം, പിന്‍-670 012. 
e-oa01e08—dfo-knr.for @ kerala. gov.in 
ഫോണ്‍ നമ്പര്‍-0497 2704808. 


റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കൊട്ടിയൂര്‍ റെയിഞ്ച്‌, 
കണ്ണോത്ത്‌ പി. ഒ., കണ്ണൂര്‍ ജില്ല, കേരളം, പിന്‍-670 650. 
em ern! [1] 


e-oa0oi—ro-ktyr.for@ kerala. gov.in 


ഫോണ്‍ നമ്പര്‍--0490-230201, 8547602635. 


No. K-5245/2020. 22nd January 2021. 


The following quantities of teak poles collected by 
Mechanical thinning from Kottiyoor Range, stacked and 
stored at dumping depot given in the schedule below 
under Kannur Division will be offered for sale by 
e-auction on 24-2-2021. Those who registered for auction 
with MSTC Company only can have the right to 
participate in e-auction. Kommeri dumping depot situated 
500 Meters distance from Kommeri Goat Farm near 
Changalagate. Further details can be had from the 
website www.mstcecommerce.com or 8547602635. For the 
item not sold on 24-2-2021 will be Re-auctioned 
on 5-3-2021 and the item not sold on 5-3-2021 will be 
re-auctioned on 22-3-2021. 


Besides the quantity shown in the schedule, the 
quantity if any delivered to dumping sites before the date 
of e-Auction will also be included in the sale. 


SCHEDULE 


Kommeri Dumping Depot 








Si. Items No. of Lots Quantity 
No. (Nos.) 
1 5th Class Teak Poles 21/2020 50 

2 5th Class Teak Poles 22/2020 50 

3 5th Class Teak Poles 23/2020 30 

4 5th Class Teak Poles 24/2020 50 

5 5th Class Teak Poles 25/2020 50 

6 5th Class Teak Poles 26/2020 50 

7 5th Class Teak Poles 27/2020 30 

8 5th Class Teak Poles 28/2020 50 

9 5th Class Teak Poles 29/2020 20 
10 4th Class Teak Poles 30/2020 12 





283 


120 


KERALA GAZETTE 


[Parr II 





The sale will be subjected to the conditions notified 
in the e-auction notification and the general sale 
conditions vide Notification No. Pro.(4) 29243/13 dated 
21-8-2014 of Addl. Principal Chief Conservator of Forests 
(Protection), Thiruvananthapuram published in Kerala 
Gazette No. 36, Volume III, Part HI dated 16-9-2014, 
Notification No. Pro.(4) 29243/13 dated 17-10-2014 of 
Addl. Principal Chief Conservator of Forests (Protection), 
Thiruvananthapuram published in Kerala Gazette 
No. 43, Volume 111, Part 111 dated 4-11-2014 and 
Notification No. Pro (4) 29243/13 dated 3-2-2015 of 
Addl. Principal Chief Conservator of Forests (Vigilance), 
Thiruvananthapuram published in Kerala Gazette 


No. 8, Volume III, Part II dated 24-2-2015. 


The Divisional Forest Officer, Kannur Division, 
Kannur reserves all the right to exclude any class or 
quantity of timber, shown in the schedule above for 
sale. EMD amount of ₹ 20,000 for teak poles can be 
remitted through e-treasury till 6 p. m. on the previous 
day of the auction. For the benefit of the bidders who 
are not well versed with online transactions, Divisional 
Forest Officer, Kannur will accept EMD in the form of 
Demand Draft payable at any Nationalized Bank drawn in 
favour of Divisional Forest Officer, Kannur till 2 p.m. on 
the previous day of the auction. Only registered 
customers who have remitted the EMD in time will be 
able to participate in the e-auction. If the sale value of bid 
materials is not paid within the specified time period 
against any of the bid lot by the H1 bidder, the EMD will 


be forfeited. 


The successful bidder, 35% of the bid value, after 
adjusting the EMD already remitted, shall be paid within 
7 working days of issuance of acceptance letter. In case 
unsuccessful bidder the EMD will be returned to the 
bidders by Divisional Forest Officer concerned on 
request. The mode of payment is through e-treasury of 
Government of Kerala or Demand Draft (DD) drawn in 
favour of Divisional Forest Officer, Kannur payable at 
State Bank of India, Kannur Branch or by cash in District 
Treasury, Kannur for item included in Schedule. If any 
amount is charged by Bank for clearing the DD, the 
same shall be borne by the bidder himself. 

If any modifications or change in the sale conditions 
are intimated by the Addl. Principal Chief Conservator of 
Forests (Protection), Thiruvananthapuram, that will also be 
applicable to this e-auction sale and it will be informed to 
the bidder before e-auction. The undersigned reserves the 
right to alter the quantities of the materials mentioned in 
the above schedule or to cancel the e-auction of any 
materials without further notice. 


Further particulars can be had from the Divisional 
Forest Officer, Kannur Division, Kannothumchal, 
P.O. Thana, Kannur District, Kerala State, Pin-670 012. 


e-mail : dfo-knr.for@kerala.gov.in 
Phone : 0497-2704808 


The Range Forest Officer, Kottiyoor Range, 
P. O. Kannoth, Pin-670 650, Kannur District, Kerala State. 


email : ro-ktyr.for@ kerala. gov.in 


Phone : 0490-2302015, 8547602635. 


(Sd.) 
Divisional Forest Officer 
(For and on behalf 
of the Governor of Kerala). 


Divisional Forest Office, 
Kannur. 





284 


